Reg. No . രജി. നമ്പർ 
KL / TV ( N )/12 /12 -14 


Government of Kerala 
കേരള സർക്കാർ 

2012 


सत्यमेव जयते 


( 


GOVERN 


- 
കേര 


6 


രള സർക്ക 
VMENT OF 


രാർ 


KERALA 


KERALA GAZETTE 
- കേരള ഗസറ്റ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


1st May 2012 
2012 മേയ് 1 


Vol. LVII 


THIRUVANANTHAPURAM , TUESDAY 


No . 


N 18 


വാല്യം 57 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


11th Vaisakha 1934 
1934 വൈശാഖം 11 


PART III 


Stores Purchase 


Technical Education Department 


SHORT TENDER EXTENSION NOTICE 


No. P1/10367/2011/ C. 


29th March 2012 . 


Sealed tenders are invited for the supply of the 
following equipments for the use of Civil Engineering 
Department of College of Engineering, Thiruvananthapuram . 


| SI . 
No. 


ഇനം 


File No . and 
Tender No . 


Name of Items 


കമ ഫയൽ നമ്പരും 
നമ്പർ ദർഘാസ് നമ്പരും 


| 1 


P1/ 10367/ C 
28/11/P1/ C 


1 , Laptop Computer 1 No . 
2. Note Book Mouse with Power 

point presenter and Laser 

Pointer - 1 No. 
3. Projection Screen — 1 No. 
1. 2 T Split type Air 

Conditioner - 4 Nos. 


2 


P1/ 10368/ C 
29 / 11/ P1 / C 


പി1/10367/11/ സി 1. ലാപ്ടോപ്പ് കംപ്യൂട്ടർ - 
28 / 11/ പി1/ സി 1 എണ്ണം 

2. നോട്ട്ബുക്ക്മൗസ് വിത്ത് 
പവർ പോയിന്റ് പ്രസന്റർ 
ആന്റ് ലേസർ പോയിന്റർ - 

1 എണ്ണം 

3. പ്രൊജക്ഷൻ സീൻ - 1 എണ്ണം 
പി1/10368/11/ സി 1. 2 റ്റി സ്പ്ലിറ്റ് ടൈപ്പ് എയർ 
29/ 11 / പി1/ സി കണ്ടീഷണർ - 4 എണ്ണം 

2. വാൾ മൗണ്ടബിൾ സ്റ്റെബി 
- ലൈസർ - 4 എണ്ണം 


- 2 . 


Wall mountable stabilizer 4 Nos. 


നിരതദ്രവ്യം - 1 ശതമാനം. 
ദർഘാസ് ഫോറത്തിന്റെ വില : 

ഒറിജിനൽ - 416 . 
ഡ്യൂപ്ലിക്കേറ്റ് - 208. 

തപാൽ വഴി - 456. 
ദർഘാസ് ഫോറത്തിന്റെ വിൽപ്പ ന യുടെ അവസാന 
തീയതിയും സമയവും 24 -5 - 2012 , 2 മണി. 

ദർഘാ സ് സ്വീക രി ക്കുന്ന അ വ സാന തീയതിയും 
സമയവും - 25 - 5 - 2012 , 3 മണി. 

- ദർഘാ സ് തുറക്കുന്ന തീയതിയും സമയവും 
ക്രമ നമ്പർ 1- ന് 26 - 5- 2012, 11 മണി, ക്രമനമ്പർ 2 - ന് 26 - 5- 2012 , 
12 മണി. 


EMD - 1 %. 
Cost of tender form : 

Original — 416 . 
Duplicate - 208. 

By post (original) - 456. 
Last date and time of sale of tender form 
24- 5 - 2012 , 2 p . m . 

- Last date and time of receipt of tender - 25 - 5 - 2012 , 
3 p . m . 

| Date and time of opening of tender - 26 - 5 - 2012, 
11 a . m . for Sl. No. 1 and 12 Noon for Sl. No. 2 . 

Intending tenderers may on application to the 
undersigned to obtain the requisite tender form on which 
tenders should be submitted. Application for the tender 
form should be accompanied by a remittance of above 
prices fixed for the same and which is non -refundable 
under any circumstances . The tender forms are not 
transferable . Cost of tender form is only acceptable by 
Money Order or cash remittance to this office . As per 
condition the tenderer should send along with his tender 
an agreement executed and signed in Kerala Stamp Paper 
value of 100 and Earnest Money Deposit 1 % of the 
total cost of articles tendered . Tenders without agreement, 
tender form and Earnest Money Deposit will be rejected . 

തിരു വ ന ത പ രം ഗവൺമെന്റ് എഞ്ചി നീ യ റിംഗ് 
കോളേജിലെ സിവിൽ എഞ്ചി നീ യ റിംഗ് വകു പ്പി ലേക്ക് 
ആ വശ്യമായ താഴെ പറയുന്ന ഉപകരണങ്ങൾ വിതരണം 
ചെയ്യാൻ താല്പര്യമുള്ള സ്ഥാപനങ്ങളിൽ നിന്നും മുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . 


- ദർഘാസ് വില പണമായിട്ടോ മണിയോർഡർ ആയിട്ടോ 
മാത്രമേ സ്വീകരിക്കുകയുള്ളു. ദർഘാസ് നമ്പർ, തീയതി 
- എന്നിവ രേഖപ്പെടുത്തി, മുദ്രവച്ച കവറുകൾ പ്രിൻസിപ്പാൾ, 
ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, തിരുവനന്തപുരം- 16 
എന്ന മേൽവിലാസത്തിൽ അയയ്ക്കേണ്ടതാണ്. താമസിച്ചു 
ലഭിക്കുന്ന ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല . ഒറിജിനൽ 
ദർ ഘാസ് ( പമാ ണ ത്തോ ടൊപ്പം ആകെ വില യുടെ 
1 % നിരതദ്രവ്യവും 100 വിലയുള്ള കേരള മുദ്രപത്രത്തിൽ 
പ്രാഥമിക കരാർ പ്രതവും ഉണ്ടായിരിക്കേണ്ടതാണ്. 


- ദർഘാസ് തുറക്കുന്ന തീയതി മുതൽ ആറുമാസം വരെ 
വില നിരക്കിന് പ്രാബല്യം ഉണ്ടായിരിക്കേണ്ടതാണ്. ദർഘാസ് 
പ്രമാണം കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തതാണ്. 


Govt. College of Engineering, 
Thiruvananthapuram . 


(Sd.) 
Principal. 


